Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


. 


കേ 


ാർ 


രള സർക് 
WMENT OF 


, 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II ) 
വാല്യം 2 [ 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 9th April 2013 
2013 ഏപ്രിൽ 9 
19th Chaithra 1935 
1935 ചൈതം 19 


No. 

, 15 
നമ്പർ 


PART III 


Commissionerate of Land Revenue 
MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

27 - 2 - 1913 - ലെ നടപടിക്രമം 


നമ്പർ 


ജെ - 9055 / 2011. 


2013 ഫെബ്രുവരി 27. 


ടി ഭൂമി പട്ടയ ഭൂമി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
ആക്ഷേ പ മി ല്ലെന്ന് അയൽ കൈ വ ശ ക്കാർ സമ്മതപത്രം 
ഹാജരാക്കിയിട്ടുണ്ട്. 
-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജരാക്കുന്നതിന് അപേക്ഷകന് 
നോട്ടീസ് നൽകുകയും, 21- 7- 2012 - ന് അപേക്ഷകൻ ഹാജരാകു 
കയും താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 2956 / 09 നമ്പർ 
ആധാരത്തിന്റെ അസ്സൽ ഹാജരാക്കുകയും, സ്ഥലം വാങ്ങിയ 
തിനുശേഷം വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കാത്തതി 
നാൽ ആയത് അടവാക്കിയിട്ടില്ലെന്ന് ബോധിപ്പിക്കുകയും 
ഉണ്ടായി. 


വിഷയം: - എം . എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

ഒഴൂർ വില്ലേജ് - റി. സ . 127 /7 - ൽപെട്ട 04 സെന്റ് 
നി . കെ . ഭൂമി - പട്ട യ ഭൂ മി യായി രജിസ്റ്റർ 
ചെയ്യുന്നത് - അനുമതി നൽകി ഉത്തരവാക്കു 

ന്നത് സംബന്ധിച്ച് 
സൂചന: - (1) ശ്രീ . പേരാഞ്ചേരി കുട്ടൻ നായർ, ഒഴൂർ 

പി. ഒ . എന്നയാളുടെ അപേക്ഷ . 
( 2 ) തിരൂർ തഹശീൽദാരുടെ 20 - 6 -2012 - ലെ 

ബി6 -13104/ 2009 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, ഒഴൂർ വില്ലേജ്, റി. സ . 127 /7 - ൽ പെട്ട 04 
സെന്റ് നി. കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന 1 
പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷയിൻമേൽ 
തിരൂർ തഹശീൽദാർ സൂചന രണ്ട് പ്രകാരം റിപ്പോർട്ട് സമർപ്പി 
ക്കുകയും ചെയ്തിട്ടുണ്ട്. 

- അപേക്ഷയ്ക്കാസ് പ ദ മായ ഭൂമി താനൂർ സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 2956 / 2009 നമ്പർ ആധാരപ്രകാരം 
പെലരിപ്പാട്ട് സതീഷ്ചന്ദ്രൻ എന്നയാളിൽനിന്നും അപേക്ഷകന് 

കൈവശം സിദ്ധിച്ചതാണെന്നും, ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്ത 
മായ ഭൂമിയല്ലെന്നും പുറമ്പോക്ക്, മിച്ചഭൂമി, സർക്കാർ ഭൂമി, വന 
ഭൂമി എന്നിവയിൽ ഉൾപ്പെട്ടതല്ലെന്നും രണ്ടാമത് സൂചനപ്രകാരം 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപേക്ഷകന്റെ പേരിൽ 


തഹശീൽദാരുടെ റിപ്പോർട്ടും, കക്ഷി ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ച് അപേക്ഷ യാസ്പദമായ ഭൂമി 
അപേക്ഷ കൻ രേഖാമൂലം കൈവശംവെച്ചു വരു ന്ന തായി 
ബോദ്ധ്യപ്പെട്ടു . 

സ്ഥലപരിശോധനയുടെയും, തിരൂർ തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, ഒഴൂർ 
വില്ലേജ്, റി . സ . 127 / 7 - ൽപെട്ട 04 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്തു നൽകു ന്ന തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 21 - 8 - 2012 - ലെ 34 -ാം നമ്പർ കേരള 
ഗസറ്റിലും ( വാ ല്യം - 57 ) താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, കൃഷി ഭവൻ, നോട്ടീസ് 
ബോർഡുകളിലും വഹസ്ഥലത്തും പരസ്യപ്പെടുത്തിയിരുന്നു 
വെ ങ്കിലും ആരും തന്നെ ആ ക്ഷേ പമോ അ വ കാ ശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല. 


- ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യു 
ന്നതിന് അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ഈ നോട്ടീസ് പരസ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം തിരൂർ ആർ. ഡി. ഒ . മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, ഒഴൂർ വില്ലേജ്, 
റി . സ . 127 / 7 - ൽപ്പെട്ട 04 സെന്റ് സി. കെ . ഭൂമി അപേക്ഷകനായ 
ശ്രീ . പേരാഞ്ചേരി കുട്ടൻ നായർ S/o ഗോപാലൻ നായർ, 
ഒഴൂർ പി . ഒ . എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

തിരൂർ തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂ നികുതി ഈ ടാ ക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


നമ്പർ ജെ .- 9690 / 2012. 

2013 ഫെബ്രുവരി 28. 
തിരൂർ താലൂക്ക്, തലക്കാട് വില്ലേജ്, റി . സ . 295/3- ൽപ്പെട്ട 
5 12 സെന്റ് നി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 

ശ്രീ . വിജയകുമാർ S/o രാവുണ്ണികുട്ടിപണിക്കർ, പണ്ടാരത്തിൽ, 
തലക്കാട്, തലക്കാട് ( പി . ഒ.), ബി. പി . അങ്ങാടി എന്നയാൾ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പര സ്യ 

പ്പെടു ത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം തിരൂർ 
ആർ. ഡി. ഒ. മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നോട്ടീസ് 


(1) 


നമ്പർ ജെ .- 167/ 2013 . 

2013 മാർച്ച് 1. 
തിരൂ രങ്ങാടി താലൂക്ക്, ഏ . ആർ. ന ഗർ വില്ലേജ്, 
റി. സ . 109 / 2- ൽപ്പെട്ട 36 സെന്റ് നി. കെ . ഭൂമി എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീമതി എറളാക്കൽ കുഞ്ഞിലക്ഷ്മി D /o 
ചക്കുട്ടി, പൂതേരി ആക്കംപറമ്പത്ത് (ഹൗസ്), ചെണ്ടപ്പുറായ 
എന്നവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകയുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അനുമതി നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവ സ ത്തി നകം തിരൂർ ആർ. ഡി . ഒ . 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ജെ . 2474 / 2008. 

2013 ഫെബ്രുവരി 28 . 
- പൊന്നാനി താലൂക്ക്, പെരുമ്പടപ്പ് വില്ലേജ് റി . സ . 217 /2- ൽ 
പ്പെട്ട 05 സെന്റ് നി. കെ . ഭൂമി എം .എൽ.ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിയ്ക്കായി 

ശീ . ചന്ദൻ S/o വേലാ യു ധൻ, തിരു ത്തു മ്മൽ, 
ചെറവല്ലൂർ, പെരുമ്പടപ്പ് വില്ലേജ് എന്ന യാൾ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. 
ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമി യാക്കി മാറ്റി രജിസ്റ്റർ 
ചെയ്യു ന്നതിന് അനുമതി നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേ പ മു ണ്ട ങ്കിൽ ആയത് മതി യായ 

തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവ സ ത്തി നകം തിരൂർ ആർ. ഡി . ഒ . 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 

(2 ) 
നമ്പർ ജെ . 6796 / 2012 . 

2013 ഫെബ്രുവരി 28. 
തിരൂ ര ങ്ങാടി താലൂക്ക് എ . ആർ. നഗർ വില്ലേജ്, 
റി . സ . 109 / 2 - ൽ പ്പെട്ട 37 സെന്റ് സി . കെ . ഭൂമി എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . കോഴിപറമ്പത്ത് വേലായുധൻ S /o 
നാ യാ ടി , ചെണ്ട പ്പു റായ ( പി . ഒ .) , എ . ആർ. നഗർ 
എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു . അപേക്ഷകൻ മരണ 
പ്പെട്ട തിനാൽ ടി ഭൂമി അവകാശികളായ കോഴി പറമ്പത്ത് 
ബാലൻ മുതൽ പേരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനു മതി നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ഈ നോട്ടീസ് പര സ്യപ്പെടു ത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം തിരൂർ ആർ. ഡി . ഒ . മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 

(3 ) 
നമ്പർ ജെ . 9689 / 2012 . 

| 2013 ഫെബ്രുവരി 28. 
തിരൂ ർ താലൂക്ക്, തല ക്കാട് വില്ലേജ്, 
റി. സ . 295 /2- ൽ പ്പെട്ട 10 സെന്റ് നി. കെ . ഭൂമി എം.എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . നിസാർ S/o അബൂബക്കർ, തൊട്ടിയിൽ 
ഹൗസ്,മുത്തൂർ ( പി . ഒ.), തിരൂർ എന്നയാൾ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


